പരിഷത്തും “ 
അക്കാദമിക രംഗത്തെ സമരവും 





“പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുക” 
വിദ്യാഭ്യാസ ജാഥ -- “ഒട 





കേരള ശാസ്ര്രസാഹിതൃ പരിഷത്ത്‌ 


കേരളത്തനിമകള്‍ക്ക്‌ അടിസ്ഥാനമായി വര്‍ത്തിച്ച പൊതു 
വിദ്യഭദ്യാസത്തിനു നേരെ വന്‍ഭീഷണി ഉയര്‍ന്നുവന്നിരിക്കുന്ന' 
സാഹചര്യമാണിന്ന്‌. അതിശക്തമായി പ്രതികരിക്കുകയും ബദല്‍ 
സമീപനങ്ങള്‍ കൂട്ടായി വളര്‍ത്തിയെടുക്കുകയും ചെയ്തുകൊണ്ടേ 
ഈ തകര്‍ച്ചയെ നേരിടാനാവു. പൊതുവിദ്യാഭ്യാസം സംരക്ഷി 
ച്ചുകൊണ്ടേ നമുക്കു കേരളത്തെ രക്ഷിക്കാനാവൂ. 


“പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുക” എന്ന മുദ്രാവാക്യ 
വുമായി 95 നവംബര്‍ 1 മുതല്‍ 18 വരെ ശാസ്ത്രസാഹിത്യ പരി 
ഷത്തിന്റെ ആഭിമുഖ്യത്തില്‍ ആരംഭിക്കുന്ന വിപുലമായ ജന 
ബോധവല്‍ക്കരണ പരിപാടിയാണ്‌ വിദ്യാഭ്യാസ ജാഥ. 


കാസര്‍ഗോഡ്‌, വയനാട്‌, പത്തനംതിട്ട, തിരുവനന്തപുരം 
എന്നീ ജില്ലകളില്‍ നിന്നാരംഭിക്കുന്ന ജാഥകള്‍ നവംബര്‍ 18-ന്‌ 
വിപുലമായ പരിപാടികളോടെ തൃശ്ശൂരില്‍ സമാപിക്കും. 


ജാഥയോടനുബന്ധിച്ചു പുറത്തിറക്കുന്ന ലഘുലേഖകളില്‍ 
ഒന്നാണിത്‌. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുവാനുള്ള ഈ 
ശ്രമത്തില്‍ കേരളത്തെ സ്‌നേഹിക്കുന്ന മുഴുവന്‍ ജനങ്ങളും പങ്കു 
ചേരുമെന്നു പ്രതീക്ഷിക്കട്ടെ. 


കേരള ശാസ്ത്രസാഹിത്യ പരിഷത്ത്‌. 





പരിഷത്തും അക്കാദമികരംഗത്തെ സമരവും 





കേരളത്തിലെ വിദ്യാഭ്യാസരംഗം എന്നും ശബ്ദമുഖരിതവും പ്രശ്നസങ്കീര്‍ണ 

വുമായിരുന്നു. ഓരോകാലത്തെ ഗവണ്‍മെന്റും വിദ്യാഭ്യാസ സംബന്ധമായി കൈക്കൊ 
ള്ളുന്ന തീരുമാനങ്ങള്‍ മറ്റു മേഖലകളിലെ തീരുമാനങ്ങളെക്കാള്‍ ചര്‍ച്ച ചെയ്ുപ്പെട്ടി 
രുന്നു. വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങള്‍ ദൂരവ്യാപകമായ ഫലങ്ങള്‍ സൃഷ്ടിക്കു 
മെന്ന്‌ നാം അനുഭവത്തിലൂടെ കണ്ടറിഞ്ഞിട്ടുണ്ട്‌. വിദ്യാഭ്യാസത്തിന്റെ സ്വകാര്യ 
വത്കരണത്തെയും ക്ച്ചവടവത്കരണത്തെയും എതിര്‍ക്കുമ്പോഴും നമ്മെ നയിക്കു 
ന്നത്‌ ഈയൊരു ബോധം തന്നെയാണ്‌. 


എന്നാല്‍ കാലാകാലമായി വീദ്യാഭ്യാസത്തെ സംബന്ധിച്ച്‌ നാം നടത്തി വന്ന 
വാദ്പ്രതിവാദങ്ങള്‍ക്ക്‌ മുഖ്യമായ ഒരു പരിമിതി ഉണ്ടായിരുന്നു. നമ്മുടെ ചര്‍ച്ചുകള്‍ 
വിദ്യാഭ്യാസത്തിന്റെ ബാഹൃഘടനയെ സംബന്ധിച്ച കാര്യങ്ങളിലാണ്‌ ഏറെയും 
വ്യാപരിച്ചിരുന്നത്‌. ശഗുണനിലവാരപ്രശ്നവുമായി ബന്ധപ്പെട്ട ആന്തരഘടന പല 
കാരണങ്ങളാല്‍ നമ്മുടെ കൂലങ്കഷമായ വിചിന്തനങ്ങള്‍ക്ക്‌ വിഷയിഭവിച്ചില്ല. അതൊ 
ക്കെയും വിദഗ്ദ്ധന്മാരുടെ കാര്യമാണെന്നും സാധാരണക്കാര്‍ അതേക്കുറിച്ച്‌ അഭി 


. പ്രായം പറയുന്നത്‌ ശരിയല്ലെന്നും നാം എങ്ങനെയോ ധരിച്ചുപോയി. 


ബാഹ്ൃഘടനയെ സംബന്ധിച്ച്‌ നാം നടത്തിയ സമരങ്ങള്‍ വൃഥാവിലായി 
ട്ടില്ല. എല്ലാവര്‍ക്കും സ്‌കൂള്‍ സൌകര്യമേര്‍പ്പെടുത്തേണ്ടത്‌ സര്‍ക്കാരിന്റെ കടമയാ 
ണെന്ന വസ്തുത അംഗീകരിക്കപ്പെട്ടതും നമ്മുടെ സംസ്ഥാനത്തിലെങ്കിലും, അത്‌ 
ഏറെക്കുറെ നടപ്പിലായതും ഇതിന്റെ ഫലമായിട്ടാണ്‌. സ്വകാര്യമാനേജ്മെന്റിന്റെ 
അമിതാധികാരങ്ങള്‍ നിയ്യ്രിക്കപ്പെട്ടത്‌ ഇതിന്റെ മറ്റൊരു ഗുണഫലമാണ്‌. അധ്യാ 
പനം അന്തസ്സുള്ള ഒരു തൊഴിലാണെന്നും അധ്യാപകന്‍ സമുഹ പുനര്‍നിര്‍മ്മിതി 
ക്കായി പടവെട്ടേണ്ട അഭിജാതനായ ഒരു പോരാളിയാണെന്നും അംഗീകരിക്കപ്പെട്ടത 


നിരന്തരമായ ഇടപെടലുകളിലൂടെ തന്നെയാണ്‌. പന്തീരായിരം സ്‌കൂളുകളും 


2 ലക്ഷം അധ്യാപകരും 58 ലക്ഷം വിദ്യാര്‍ത്ഥികളുമടങ്ങിയ വിപുല ശൃംഖലയായി 
പത്താംതരം വരെയുള്ള പൊതു വിദ്യാഭ്യാസ മേഖല വികസിച്ചത്‌ കേരള സമൂഹ 
ത്തിന്‌ അഭിമാനിക്കാവുന്ന നേട്ടം തന്നെ. ഈ നേട്ടം തകര്‍ക്കാനാണ്‌ സര്‍ക്കാരിന്റെ 
ശ്രമം. ഇത്‌ യാതൊരു കാരണവശാലും അനുവദിച്ചുകൂടാ. 


എന്നാല്‍ ബാഹൃഘടനയില്‍ കൈവരിച്ച നേട്ടങ്ങള്‍ക്കിടയില്‍ വിദ്യാഭ്യാസ 
ത്തിന്റെ ആന്തര ഘടനയെ ബാധിച്ച ജീര്‍ണത നമ്മുടെ ഗാരവ പരിഗണനയില്‍ 
പെടാതെ പോയി. വിദ്യാഭ്യറുസത്തിന്റെ മൊത്തം ഫലത്തെ ഇത്‌ വല്ലാതെ ബാധിച്ചു 
വെന്ന്‌ പറയാതെ വയ്യ. നമ്മുടെ കരിക്കുലം ഏറെ അശാസ്ത്രീയമാണ്‌. ടെക്സ്റ്റ്‌ 
ബുക്കുകള്‍ നിലവാരം കുറഞ്ഞവയാണ്‌. പഠന - ബോധനരീതികള്‍ അങ്ങേയറ്റം പഴ 


2 


ഞ്ചനാണ്‌. മൂല്യനിര്‍ണയം തെറ്റായ ഈന്നലുകളെ ക്രേന്ദ്രീകരിച്ചാണ്‌. ക്ലാസ്റൂം അനു 
ഭവങ്ങള്‍ വിദ്യാര്‍ത്ഥികളെ സംബന്ധിച്ച്‌ അത്യന്തം മുഷിപ്പനാണ്‌. അധ്യാപക സമൂ 
ഹത്തെ വന്‍തോതിലുള്ള അക്കാഡമിക ജാഡ്യം ബാധിച്ചിരിക്കുന്നു. മാര്‍ക്കിനെ 
മാത്രം ലക്ഷ്യം വെച്ചുള്ള പരീക്ഷകളും അതിനായി സൃഷ്ടിക്കപ്പെട്ട ഗൈഡ്മാര്‍ക്കറ്റും 
നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ മൊത്തമായി വലയം ചെയ്തിരിക്കുന്നു. അതിരൂക്ഷ 
മായ ഗുണനിലവാരത്തകര്‍ച്ചയാണ്‌ നാം നേരിടുന്നത്‌. രക്ഷാകര്‍ത്തൃസമൂഹ 
ത്തിലെ നല്ലൊരു വിഭാഗമാവട്ടെ, ഭീമമായ ഒരു തെറ്റിദ്ധാരണയുടെ ഇരകളായിത്തീ 
രുകയും “മെച്ചപ്പെട്ട” വിദ്യാഭ്യാസം തേടി സ്വകാര്യമേഖലയില്‍ തഴച്ചു വളരുന്ന ഇംഗ്ലീ 
ഷ്മീഡിയം സ്‌കൂളുകളെ ശരണം പ്രാപിക്കുകയും ചെയ്യുന്നു. വിദ്യാഭ്യാസം സ്വകാ 
ര്യമേഖലയ്ക്ക്‌ തീറെഴുതാന്‍ ധൃതി കൊള്ളുന്ന സര്‍ക്കാരിന്‌ ഇത്‌ ഏറെ സാകര്യപ്ര 
ദമാണെന്ന്‌ പറയേണ്ടതില്ലല്ലോ. 


അതു കൊണ്ട്‌, സ്വകാര്യമേഖലയെ ചെറുത്തു തോല്‍പിക്കാന്‍ നടത്തുന്ന 
ഏതൊരു സമരത്തിന്റെ വിജയവും പൊതു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗുണ 
മേന്മ ഉയര്‍ത്താന്‍ നടത്തുന്ന പരിശ്രമങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മറ്റൊരു 
രീതിയില്‍ പറഞ്ഞാല്‍ ക്ലാസ്റൂമിനു പുറത്തു നടത്തുന്ന സമരത്തോടൊപ്പം തന്നെ 
പൊതു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആകര്‍ഷകമാക്കാനും വിദ്യാഭ്യാസ പ്രക്രിയ 
യുടെ ആത്യന്തിക ലക്ഷ്യഴിനേടിയെടുക്കാനുമുതകുന്ന ചില സമരങ്ങള്‍ ക്ലാസ്റൂുമി 
നകത്തും നടത്തേണ്ടതുണ്ട്‌. അക്കാദമിക സമരമെന്ന്‌ വിശേഷിപ്പിക്കാവുന്ന ഈ 
മേഖലയില്‍ ഏറെ സംഭാവന ചെയ്ത ഒരു സംഘടനയാണ്‌ കേരള ശാസ്ത്ര 
സാഹിത്യ പരിഷത്ത്‌. സംഘടന ഈ രംഗത്ത്‌ നടത്തിയ പ്രവര്‍ത്തനങ്ങളുടെ ഓര്‍മ്മ 
പുതുക്കല്‍ തീര്‍ച്ചയായും പുതിയ പോരാട്ടങ്ങള്‍ക്ക്‌ അഗ്നി പകരും. 


വിജ്ഞാനപരീക്ഷ മുതല്‍ വിജ്ഞാനോത്സവം വരെ 


മൂല്യ നിര്‍ണയ രീതിയില്‍ വിപ്ലവാത്മകമായ നിരവധി സാധ്യതകള്‍ തുറന്നിട്ട 
വിജ്ഞാനോത്സവത്തിന്റെ പ്രാഗ്രൂപം 1974-ല്‍ തൃശൂര്‍ ജില്ലയില്‍ നടത്തിയ യുറീക്ക 
വിജ്ഞാനപരീക്ഷയാണ്‌. അടഞ്ഞ ഒരു പ്രക്രിയയായി മാറിപ്പോയ സ്കൂള്‍ ശാസ്ത്ര 
പഠനം വിജ്ഞാനത്തിന്റെ വിപുല മേഖലകളിലേക്ക്‌ കുട്ടികളെ നയിക്കാന്‍ പര്യാപ്ത 
മല്ലെന്ന തിരിച്ചറിവാണ്‌ യുറീക്ക വിജ്ഞാനപരീക്ഷ തുടങ്ങാന്‍ പ്രേരിപ്പിച്ചത്‌. തൃശൂ 
രിലെ തുടക്കം വന്‍ വിജയമായി. അടുത്ത വര്‍ഷം വിജ്ഞാനപരീക്ഷ സംസ്ഥാനവ്യാ 
പകമാക്കി. 


സ്കൂള്‍ തലത്തിലെ വിജയം കോളജ്‌ തലത്തിലും ഒരു ചുവടുവെക്കാന്‍ 
ധൈര്യമേകി. 1975 ഡിസംബറില്‍ ആദ്യത്തെ ശാസ്ത്രഗതി വിജ്ഞാനപരീക്ഷ അര 
ങ്ങേറി. സയന്‍സ്‌ ഫോറങ്ങളിലൂടെ ഒരു മാസം മുന്‍കൂട്ടി നല്‍കുന്ന ചോദ്യങ്ങള്‍ക്ക്‌ 
ഉത്തരം കണ്ടെത്തുകയാണ്‌ വേണ്ടിയിരുന്നത്‌. ആരോടും ചോദിക്കാം. ഏതു പുസ്ത 
കവും റഫര്‍ ചെയ്യാം. സ്വതന്ത്രമായ അന്വേഷണങ്ങള്‍ക്കും വിപുലമായ വായനക്കും 


തം 


ന 


ഇത്‌ പ്രേരണയായി. പരീക്ഷയുടെ വ്യത്യസ്തമായ ശൈലി അതിനെ അന്വേഷണാ 
ത്മക പ്രോജക്ടിന്റെ തലത്തിലേക്ക്‌ ഉയര്‍ത്തി. 


യുറീക്ക വിജ്ഞാനപരീക്ഷയോടൊപ്പം ഒരു ക്വിസ്‌ മത്സരമായി തുടങ്ങിയ 
ശാസ്ത്രകേരളം ക്വിസ്‌ പിന്നീട്‌ വിജ്ഞാനപരീക്ഷയുടെ രൂപത്തിലേക്ക്‌ മാറ്റുകയാ 
ണുണ്ടായത്‌. ഒരാള്‍ ഉത്തരം പറഞ്ഞാല്‍ അടുത്ത ചോദ്യത്തിന്‌ ഉത്തരം പറയാന്‍ 
അടുത്ത ആളിന്‌ അവസരം കിട്ടുന്ന അന്നത്തെ ക്വിസ്‌ രീതി തികച്ചും ഭാഗ്യപരീക്ഷ 
ണമായിരുന്നു. ഈ പോരായ്ക പരിഹരിക്കാനാണ്‌ എല്ലാവര്‍ക്കും തുല്യ അവസരം 
കിട്ടുന്ന ചോദ്യരീതിയും പിന്നീട്‌ എഴുത്തു രീതിയും പരിഷത്ത്‌ ആവിഷ്കരിച്ചത്‌. 
ഇന്ന്‌ ഈ രീതി എല്ലാവരും അംഗീകരിച്ചിരിക്കുന്നു. മേല്‍പ്പറഞ്ഞ, ക്വിസും വിജ്ഞാ 
നപരീക്ഷകളും അന്വേഷണ ബുദ്ധികളായ ഒരു സംഘം വിദ്യാര്‍ത്ഥികള്‍ക്ക്‌ തികഞ്ഞ 
ഉത്തേജനം നല്‍കി. തങ്ങളുടെ വൈജ്ഞാനികനേട്ടത്തിന്റെ ഉരകല്ലായി അവര്‍ 
ഇത്തരം പരിപാടികളെ സ്വീകരിച്ചു. സര്‍ക്കാരും മറ്റു ഏജന്‍സികളും നടത്തുന്ന പരീ 
ക്ഷകളെക്കാളും അധ്യാപകരും വിദ്യാര്‍ത്ഥികളും പ്രാമുഖ്യം കല്‍പിച്ചത്‌ പരിഷത്ത്‌ 
നടത്തുന്ന വിജ്ഞാനപരീക്ഷകള്‍ക്കായിരുന്നു. 


എന്നാല്‍ നിലവാരത്തില്‍ മികച്ചുതെങ്കിലും ഇത്തരം പരീക്ഷകള്‍ക്ക്‌ തനതായ 
ചില പരിമിതികളുണ്ട്‌. അവ പരീക്ഷയോട്‌ വിദ്യാര്‍ത്ഥികള്‍ക്കുള്ള സ്വാഭാവിക 
ഭയത്തെ ഏറെയൊന്നും ലഘൂകരിച്ചില്ല. മത്സര ബുദ്ധി ആരോഗ്യകരമാക്കിയെന്നും 
പറഞ്ഞു കൂടാ. വൈജ്ഞാനിക മേഖലയ്ക്കപ്പുറം അത്തരം ചോദ്യരീതികള്‍ക്ക്‌ 
കടന്നു പോവാനാവില്ലായിരുന്നു. സര്‍വ്വോപരി, ഗൈഡ്സംസ്കാരത്തെ മറി കട 
ക്കാന്‍ അതിനു കഴിഞ്ഞതുമില്ല. ഇത്തരം പരിമിതികളെ മറികടക്കാന്‍ നടത്തിയ നിര 
ന്തരമായ ആലോചനകളാണ്‌ വിജ്ഞാനോത്സവമെന്ന പുതുരൂപം തേടാന്‍ സംഘട 
നയെ പ്രേരിപ്പിച്ചത്‌. 


1991 ല്‍ ആരംഭിച്ച വിജ്ഞാനോത്സവം മൂല്യനിര്‍ണയ രീതിയില്‍ അവതരി 
പ്പിച്ച മാറ്റങ്ങള്‍ ഇന്ത്യയില്‍ മറ്റൊരു പരീക്ഷയ്ക്കും മൊത്തമായി അവകാശപ്പെടാന്‍ 
സാധിക്കാത്തവയാണ്‌: 


1. ഏതാനും അധ്യാപകരും ഒരു സംഘം വിദ്യാര്‍ഥികളും പങ്കെടുക്കുന്ന പരി 
പാടിയെന്ന നിലവിട്ട ആയിരക്കണക്കിന്‌ വിദ്യാഭ്യാസ പ്രവര്‍ത്തകരും ലക്ഷക്കണ 
ക്കിന്‌ വിദ്യാര്‍ത്ഥികളും പങ്കെടുക്കുന്ന വമ്പിച്ച വിജ്ഞാനമേളയായി മാറി. 


2. ബുദ്ധിശാലികളായ ഏതാനും മിടുക്കര്‍ക്കു വേണ്ടിയുള്ള പരീക്ഷയെന്ന 
അവസ്ഥയില്‍ നിന്ന്‌ സംസ്ഥാനത്തെ ഏതൊരു സ്‌കൂള്‍ വിദ്യാര്‍ത്ഥിക്കും രജിസ്റ്റര്‍ 
ചെയ്യാവുന്ന നിലയിലേക്ക്‌ അത്‌ വളര്‍ന്നു. 


3. ഭീതി വളര്‍ത്തുന്ന ഒരേര്‍പ്പാട്‌ എന്ന നിലയില്‍ നിന്ന്‌ കൂട്ടികളില്‍ ആനന്ദം 
പകരുന്ന ഒരുത്സവമായി പരീക്ഷ മാറി. 


4 


4. ഒന്നോ രണ്ടോ മണിക്കൂര്‍ നീണ്ടുനില്‍ക്കുന്ന പ്രശ്‌നോത്തരിയുടെ സ്ഥാനത്ത്‌ 
ദിവസം മുഴുവന്‍ നീണ്ടു നില്‍ക്കുന്ന വൈവിധ്യമാര്‍ന്ന പ്രവര്‍ത്തനങ്ങള്‍ കടന്നു 
വന്നു. മേഖലാ തലത്തിലാവട്ടെ രണ്ടു ദിവസം നീണ്ടു നില്‍ക്കുന്ന പഠനക്യാമ്പായി 
അത്‌ വികസിച്ചു. 


5. ഭാഷ, ഗണിതം, ശാസ്ത്രം, പൊതു വിജ്ഞാനം എന്നിങ്ങനെ അറിവിന്റെ 
ഭിന്നമേഖലകളില്‍ നിന്നുമുള്ള ചോദ്യങ്ങള്‍ ഉള്‍പ്പെടുത്തി. ലിഖിതം, വാചികം, 
പ്രായോഗികം എന്നീ.മൂന്നു തരം പ്രകടനങ്ങള്‍ക്കും സന്ദര്‍ഭമൊരുക്കി. വൈജ്ഞാ 
നിക മണ്ഡലത്തോടൊപ്പം വൈകാരിക - മനശ്ചാലക മേഖലകളും പരിശോധനയി 
ലൂള്‍പ്പെടുത്തി. വ്യക്തിഗതമായ ഇനങ്ങള്‍ക്കൊപ്പം സംഘപ്രവര്‍ത്തനങ്ങള്‍ക്കും അവ 
സരമൊരുക്കി. 


6. ലഘുവായ കളിപ്പാട്ട നിര്‍മാണം തൊട്ട്‌ സ്വന്തം ഗ്രാമത്തിലെ സവിശേഷ 
പ്രശനങ്ങള്‍ പഠിക്കുന്നതു വരെയുള്ള പ്രൊജക്ട്‌ പ്രവര്‍ത്തനങ്ങള്‍ പരീക്ഷയുടെ 
അനുബന്ധമായി ഉള്‍പ്പെടുത്തി. ) 


7. ഒന്നും രണ്ടും സ്ഥാനങ്ങള്‍ എന്നതിനു പകരം മികച്ച പ്രകടനം കാഴ്ച 
വെക്കുന്ന ആദ്യത്തെ അഞ്ചു പേര്‍ എന്ന പരിഗണന അവതരിപ്പിച്ചു. , 


8. ചോദ്യ നിര്‍മാണത്തിലടക്കം സാധ്യമായ എല്ലാ മേഖലകളിലും വിക്രേന്ദീ 
കരണം നടപ്പിലാക്കി. 


വിജ്ഞാനോത്സവത്തിലൂടെ മുന്നോട്ടു വെക്കുന്ന ബോധന - മൂല്യനിര്‍ണയ 
ത്ര്തങ്ങള്‍ അതില്‍ പങ്കാളികളാവുന്ന അധ്യാപകരിലേക്കും സാവധാനം സംക്രമി 
ക്കുമെന്ന ഉത്തമവിശ്വാസം സംഘടനയ്ക്കുണ്ട്‌. വര്‍ഷം കഴിയുന്തോറും അധ്യാപക 
രില്‍ നിന്നു കിട്ടുന്ന വര്‍ദ്ധിച്ച പങ്കാളിത്തം ഈ വിശ്വാസത്തെ ബലപ്പെടുത്തുന്നു. 
അക്കാദമിക കാര്യത്തിലും തങ്ങള്‍ക്ക്‌ ഇടപെടാനാവുമെന്ന അനുഭവം രക്ഷാകര്‍ത്താ 
ക്കളെയും യുവജനങ്ങളെയും പൊതു പ്രവര്‍ത്തകരെയും വിജ്ഞാനോത്സവവു 
മായി കൂടുതല്‍ അടുപ്പിച്ചു കൊണ്ടിരിക്കുന്നു. 


സ്‌കൂള്‍ കോംപ്ലക്സ്‌, എം.എല്‍.എല്‍. എന്നിവയുടെ ഭാഗമായി കഴിഞ്ഞ രണ്ടു 
മൂന്നു വര്‍ഷങ്ങളായി നടപ്പിലായിക്കൊണ്ടിരിക്കുന്നു പുതിയ മൂല്യനിര്‍ണയരിതിക 
ളുടെ വേരുകള്‍ തിരഞ്ഞാല്‍ നാം എത്തിച്ചേരുന്നതും മറ്റൊരിടത്തല്ല. ഈ മാറ്റം 
പ്രതീക്ഷാനിര്‍ഭരമാണെന്ന്‌ പറയാതെ വയ്യ. 


ക്ക 


ബാലവേദി മുതല്‍ അഖിലേന്ത്യാബാലോത്സവം വരെ., 


കുട്ടികളില്‍ ശാസ്ത്രീയമനോഭാവം വളര്‍ത്തിയെടുക്കാന്‍ ഉദ്ദേശിച്ചു കൊണ്ടുള്ള 
സയന്‍സ്‌ ക്ലബ്ബുകള്‍ മുമ്പു തന്നെ നമ്മുടെ സ്‌കൂളുകളില്‍ ഉണ്ടായിരുന്നു. എന്നാല്‍ 


൭ 


അവയുടെ പ്രവര്‍ത്തനം സജീവമായിരുന്നില്ല. 1970 കളുടെ ആരംഭത്തില്‍ തന്നെ 
സയന്‍സ്‌ ക്ലബ്ബുകള്‍ പ്രവര്‍ത്തന നിരതമാക്കാനുള്ള ഒരു പരിശ്രമത്തിനും സംഘടന 
തുടക്കമിട്ടു. ക്ലബ്ബുകളുടെ പ്രവര്‍ത്തനം ഏകോപിപ്പിക്കുവാനും ശാസ്ത്ര പ്രദര്‍ശനം 
സംഘടിപ്പിക്കുവാനും ഉദ്ദേശിച്ച്‌ ജില്ലാതലത്തില്‍ സ്‌കൂള്‍ ലെയ്‌സണ്‍ കമ്മിറ്റികളും 
രൂപീകരിച്ചു. ഫലം അത്യന്തം ആശാവഹമായിരുന്നു. രണ്ടു വര്‍ഷത്തിനകം തന്നെ 
1500 സയന്‍സ്‌ ക്ലബ്ബുകള്‍ രൂപീകരിക്കാനും നിരവധി പ്രവര്‍ത്തനങ്ങള്‍ സംഘടിപ്പി 
ക്കാനും കഴിഞ്ഞു. ഇത്തരം ക്ലബ്ബുകള്‍ക്ക്‌ സംഘടനയില്‍ അഫിലിയേഷന്‍ നല്‍കി. 
സ്കൂള്‍ ലാബുകള്‍ കൂടുതലായി ഉപയോഗപ്പെടുത്തുവാനും ശാസ്ത്രോപകരണങ്ങ 
ളുടെ മാതൃകകളും മറ്റും നിര്‍മ്മിക്കുവാനും ശാസ്ത്രമേളകള്‍ സംഘടിപ്പിക്കുവാനും 
സര്‍ക്കാര്‍ നല്‍കിയ സയന്‍സ്‌ കിറ്റുകള്‍ പ്രയോജനപ്പെടുത്തുവാനും ഇതു വഴി കുറ 
യൊക്കെ സാധിച്ചു. ഈ സംസ്കാരത്തിന്റെ ഒരംശം ഇന്നും മിക്ക സ്കൂളുകളിലും 


ബാക്കി നില്‍ക്കുന്നുണ്ട്‌. ചിലേടങ്ങളില്‍ കൂടുതല്‍ മുന്നോട്ടു പോവുകയും ചെയ്തി 


ട്ടുണ്ട്‌. എന്നാല്‍ ഓപചാരിക മേഖലയ്ക്കകത്തു നിന്നു കൊണ്ടുള്ള ഈ പ്രവര്‍ത്ത 
നത്തിന്‌ ഒരു പരിധിയ്ക്കപ്പുറം വികസിക്കാനായില്ല. തല്പരരായ അധ്യാപകരുടെ 

സാന്നിധ്യം ഉള്ള സ്ഥലത്തേ കാര്യങ്ങള്‍ സുഗമമായി നടന്നുള്ളൂ. സ്കൂളിനു പുറ്ത്ത 
കഴിയാവുന്നത്ര കുട്ടികളെ സംഘടിപ്പിച്ച്‌ ശാസ്ത്രബോധവും പുതിയ ഒരു ജീവിത 
ബോധവും അവരില്‍ വളര്‍ത്തിയെടുക്കാനുള്ള കൂടുതല്‍ ഫലപ്രദമായ പ്രവര്‍ത്തന 
ങ്ങള്‍ക്ക്‌ തുടക്കമിട്ടത്‌ 1978 ലാണ്‌. പരിഷത്തിന്റെ ജൂനിയര്‍ അംഗങ്ങളായ ബാലവേദി 
കൂട്ടുകാരുടെ പ്രവര്‍ത്തനം ആരംഭിക്കുന്നത്‌ ഈ വര്‍ഷത്തിലാണ്‌. ഓപചാരിക 
വിദ്യാഭ്യാസ മേഖലയില്‍ നിന്ന്‌ വിട്ടുപോയ കുട്ടികള്‍ക്കും ഈ കൂട്ടായ്മയില്‍ പങ്കു 
ചേരാമായിരുന്നു. ബാലവേദികള്‍ക്കും സംഘടനയില്‍ അഫിലിയേഷന്‍ നല്‍കി. 
ബാലവേദി പ്രവര്‍ത്തനങ്ങള്‍ ഏകോപിപ്പിക്കുവാനും ഈര്‍ജ്ജസ്വലമാക്കുവാനും 
81 ലും 84 ലും 93 ലും കൈപ്പുസ്തകങ്ങള്‍ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. 82 മുതല്‍ 


' സി.വി.രാമന്റെ ജന്മദിനമായ നവംബര്‍ 7 ബാലവേദി ദിനമായി ആചരിച്ചു വരുന്നു. 


ക്ലാസ്റൂമില്‍ നിന്നു കിട്ടുന്നതില്‍ നിന്ന്‌ ഭിന്നവും ഏറെ രസകരവുമായ നിരവധി 
അനുഭവങ്ങള്‍ ബാലവേദികള്‍ കൂട്ടുകാര്‍ക്ക്‌ പകര്‍ന്നു. വാസ്തവത്തില്‍ പഠനം രസ 
കരമാക്കാനും അധ്യാപനം അതിമധുരമാക്കാനും പരിഷത്ത്‌ ആവിഷ്കരിച്ച തന്ത്ര 
ങ്ങളൊക്കെയും ബാലവേദികളില്‍ പരീക്ഷിച്ചു വിജയം കണ്ടവയാണ്‌. സംഘടന 
യുടെ വളര്‍ച്ചയില്‍ ബാലവേദികള്‍ വഹിച്ച പങ്ക: സുപ്രധാനമാണ്‌. പാട്ട്‌, കഥ, അഭി 
നയം, പ്രകൃതി പാഠം എന്നിവയിലൂടെ മുന്നേറിയ ബാലവേദികളിലൂടെയാണ്‌ കുട്ടി 
കളുടെ തീയറ്റര്‍, പപ്പറ്റ്‌ തീയറ്റര്‍ തുടങ്ങിയ വിപുല സങ്കല്പനങ്ങളിലേക്ക്‌ പിന്നീട്‌ 
പരിഷത്ത്‌ എത്തിച്ചേര്‍ന്നത്‌. 


ബാലവേദികളിലൂടെ ഉരുത്തിരിയിച്ച ഫല്രപദമായ ബോധന രീതികള്‍ സ്കൂളു 
കളില്‍ പ്രചരിപ്പിക്കുവാന്‍ ഉദ്ദേശിച്ചു കൊണ്ട്‌ 86 ല്‍ രണ്ട്‌ ബാലോത്സവജാഥകള്‍ 
സംഘടിപ്പിച്ചു. കളി, പാട്ട, പാവനാടകം, രൂപകം തുടങ്ങിയവയിലൂടെ പാഠഭാഗങ്ങള്‍ 
രസകരമായി അവതരിപ്പിച്ചു കൊണ്ട്‌ സ്കൂളുകളിലൂടെ സഞ്ചരിച്ച ജാഥകള്‍ തൃശൂ 
മില്‍ സംഗമിച്ചു. അതേവര്‍ഷം തന്നെ സംസ്ഥാനതലത്തില്‍ ഒരു ബാലോത്സവം 
കൊല്ലത്ത്‌ സംഘടിപ്പിച്ചു. “87 ല്‍ ഈ പരിപാടിയെ അഖിലേന്ത്യാതലത്തിലേക്ക്‌ 


6 


വികസിപ്പിച്ചു. മറ്റു സംസ്ഥാനങ്ങളില്‍ നിന്നെത്തിയ 361 കുട്ടികള്‍ ഉള്‍പ്പെടെ മൊത്തം । 
1071 കുട്ടികളെ പങ്കെടുപ്പിച്ചു കൊണ്ട്‌ അതിഥി - ആതിഥേയ രീതിയില്‍ തൃശൂരില്‍ 
സംഘടിപ്പിച്ച അഖിലേന്ത്യാബാലോത്സവം ജനകീയ ശാസ്ത്ര പ്രസ്ഥാനങ്ങളുടെ 
ചരിത്രത്തിലെ സുവര്‍ണസംരംഭമായിത്തീര്‍ന്നു. അരവിന്ദ്‌ ഗുപ്ത, അബ്ദുള്‍ഭായി, 
രാമാനുജം, സുബ്ബറാവു, ഡോ.സുകന്യ ആഗാഷെ, ബാപ്പുജി തുടങ്ങിയ ധാരാളം 
വിദഗ്ദ്ധര്‍ അന്ന്‌ തൃശൂരിലുണ്ടായിരുന്നു. പാട്ട, കളി, അഭിനയം, ശാസ്ത്രപരീക്ഷണ 
ങ്ങള്‍, കൌതുകവസ്തു നിര്‍മാണം, ഇലക്ട്രോണിക്സ്‌, ഒറിഗാമി, ആരോഗ്യം എന്നീ 
വിഷയങ്ങളെ ക്കന്ദ്രീകരിച്ചുള്ള മൂലകളിലാണ്‌ പരിപാടികള്‍ അരങ്ങേറിയത്‌. ബദല്‍ 
ബോധന തന്ത്രങ്ങളുടെയും പഠനം രസകരമാക്കാനുള്ള വിവിധ മാര്‍ഗ്ഗങ്ങളുടെയും 
ഒരു ദേശീയതല സംഗമമായിരുന്നു തൃശൂരില്‍ നടന്നത്‌. ഈ മാതൃക പിന്നീട്‌ പല 
സംസ്ഥാനങ്ങളിലും അനുവര്‍ത്തിക്കുകയുണ്ടായി. 


“88 ല്‍ 7 മേഖലാബാലോത്സവ ജാഥകളാണ്‌ നടന്നത്‌. മൊത്തം 525 കേന്ദ്രങ്ങ 
ളില്‍ പരിപാടി അരങ്ങേറി. ജാഥയുടെ മുന്നോടിയായി സംഘടിപ്പിച്ച പഠനം രസക 
രമാക്കല്‍ പരിപാടി 1122 സ്‌കൂളുകളില്‍ നടക്കുകയുണ്ടായി. “89- ലാകട്ടെ 4 മേഖലാ 
ബാലോത്സവങ്ങളാണ്‌ നടന്നത്‌. തുടര്‍ന്നുള്ള വര്‍ഷങ്ങളില്‍ അവധിക്കാലത്ത്‌ “പഠ 
നോത്സവ'മെന്ന പേരിലും മറ്റും ഇത്തരം ക്യാമ്പുകള്‍ അവിടവിടെ നടന്നു വരിക 


[ന 


യാണ. 


കുട്ടികളായ കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിച്ച കലാപരിപാടിക 
ളാണ്‌ “93 ല്‍ നടത്തിയ “കിളിക്കൂട്ടം” ജാഥയുടെ സവിശേഷത. പാഠപുസ്തകങ്ങ 
ളിലെ ഇനങ്ങള്‍ക്കൊലപ്പം വര്‍ഗീയത പോലുള്ള സമകാലിക പ്രശ്നങ്ങളും കുട്ടികള്‍ 
ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചു. 


എഴുപതുകളില്‍ത്തന്നെ യു.പി., ഹൈസ്‌കൂള്‍ വിദ്യാര്‍ത്ഥികള്‍ക്കായി നടത്തി 
വന്ന ശാസ്ത്ര പോഷണ ക്ലാസ്സുകളാണ്‌ ബോധനരംഗത്തെ മറ്റൊരിടപെടല്‍. സ്‌കൂളില്‍ 
കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളുടെ ആഴത്തിലുള്ള അവതരണമാണ്‌ ഇത്തരം 
ക്ലാസ്സുകളിലൂടെ അവധിക്കാലം ഉപയോഗിച്ച്‌ നടത്തിയത്‌. 


"89 ല്‍ ആരംഭിച്ച്‌ പിന്നീട വിവിധ ജില്ലകളിലേക്ക്‌ വ്യാപിപ്പിച്ച ശാസ്ര്ര സഹ 
വാസ ക്യാമ്പും തിരുവനന്തപുരത്ത്‌ സംഘടിപ്പിച്ച പരിസര സഹവാസ ക്യാമ്പും 
ബോലോത്സവങ്ങളുടെ വ്യത്യസ്തമായ പതിപ്പുകള്‍ തന്നെ. ഉദ്ഗ്രഥിത രീതിയി 
ലുള്ള ശാസ്ര്രപഠനമായിരുന്നു ഇവയുടെ സവിശേഷത. 


ഇങ്ങനെ സയന്‍സ്‌ ക്ലബ്ബുകളിലൂടെ നടത്തിയ ഓപചാരികമായ ഇടപെടലു 
കളും ബാലവേദി, ബാലോത്സവം, സഹവാസക്യാമ്പുകള്‍ എന്നിവയിലൂടെ വികസി 
പ്പിച്ച അനൌപചാരിക ഇടപെടലുകളും അക്കാദമിക മേഖലയില്‍ മൌലികമായ നിര 
വധി ആശയങ്ങള്‍ ആവിഷ്കരിക്കാനും പ്രയോഗിക്കാനും അതുവഴി വിജ്ഞാന ത 
ത്പരരായ വലിയ വിഭാഗമാളുകളെ സംഘടനയുടെ ബന്ധുക്കളാക്കാനും കഴിഞ്ഞു. 


7 


ഈ അനുഭവങ്ങള്‍ സ്കൂള്‍ കോംപ്ലക്സ്‌ പ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ ഈര്‍ജ്ജം പകരാന്‍ 
ഉതകും. അക്കാഡമിക രംഗത്ത്‌ അടിയന്തിരമായി നടത്തേണ്ട സംഘടിത സംരംഭ 
ങ്ങള്‍ക്ക്‌, ഏറെ ശ്രമം ചെയ്ത്‌ പരിഷത്ത്‌ വളര്‍ത്തിയെടുത്ത ബോധനമാര്‍ഗ്ഗങ്ങള്‍ 
പ്രധാന ആശ്രയമായി മാറും. 


അധ്യാപക പരിശീലനം മുതല്‍ മോഷഡ്ച്യൂള്‍ നിര്‍മാണം വരെ 


കേരളത്തിലെ ഭൂരിപക്ഷം അധ്യാപകരും മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്‌ 
ഉയര്‍ന്ന വിദ്യാഭാസ യോഗ്യതയുള്ളവരാണ്‌. അധ്യാപക പരിശീലനത്തിനു വിധേയ 
മാവാത്തവര്‍ നന്നേ ചുരുക്കമാണ്‌. എന്നാല്‍ പരിശീലനത്തിലെ പോരായ്കകള്‍ പരി 
ഹരിക്കാനും പുതിയ ആശയങ്ങളും ത്രന്തരങ്ങളും അവരിലെത്തിക്കാനും ഫല്രപദ 
മായ യാതൊരു സംവിധാനവും അടുത്ത കാലം വരെ ഉണ്ടായിരുന്നില്ല. ഡയറ്റുക 
ളുടെ ആവിര്‍ഭാവം സ്ഥിതി അലപം ഭേദമാക്കിയിട്ടുണ്ടെന്നു പറയാം. 


ഈയൊരു പരിതസ്ഥിതിയില്‍ നമ്മുടെ അധ്യാപകര്‍ പഴകിയ രീതിക 
ളില്‍ത്തന്നെ തടഞ്ഞു നിന്നു. ബോധന രീതികളില്‍ പരീക്ഷണങ്ങള്‍ നടത്തണമെന്ന്‌ 
ആഗ്രഹിച്ച ഒരു ന്യൂനപക്ഷം നമ്മുടെ അധ്യാപകര്‍ക്കിടയിലുണ്ടായിരുന്നു. എന്നാല്‍ 
അത്തരം ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അക്കാദമിക്‌ അന്തരീക്ഷം നിര്‍ഭാഗ്യ 
വശാല്‍ നമ്മുടെ നാട്ടില്‍ നിലനില്‍ക്കുന്നില്ല. ക്രിയാത്മകതയുടെ ഈ ഗ്രഹണവേള 
യില്‍ അവര്‍ക്ക്‌ അല്പമെങ്കിലും വെളിച്ചം പകരാന്‍ പരിഷത്ത്‌ നടത്തിയ ശ്രമങ്ങള്‍ 
വളരെ സുഘടിതമായിരുന്നില്ലെങ്കിലും അവയുടെ മൂല്യം ഒട്ടും ചെറുതല്ല. 


"65 ലാണ്‌ എന്‍.സി.ഇ.ആര്‍.ടി.യുടെ പുതിയ പാഠ്യ പദ്ധതി നമ്മുടെ സ്കൂളു 
കളില്‍ അരങ്ങേറിയത്‌. ഉള്ളടക്കത്തിന്റെ അളവിലും വിന്യാസത്തിലും വരുത്തിയ 
പെട്ടെന്നുള്ള മാറ്റങ്ങള്‍ നമ്മുടെ അധ്യാപകരില്‍ വല്ലാത്ത അങ്കലാപ്പുണ്ടാക്കി. മതി 
യായ പരിശീലനം നല്‍കാനും സംശയനിവൃത്തി വരുത്താനും സര്‍ക്കാര്‍ തലത്തില്‍ 
യാതൊരു സംവിധാനവും ഏര്‍പ്പെടുത്താത്ത സാഹചര്യത്തില്‍ പരിഷത്ത്‌ നടത്തിയ 
പില ശ്രമങ്ങള്‍ അധ്യാപകര്‍ക്ക്‌ വളരെ ആശ്വാസം പകര്‍ന്നു. കോളേജ്‌ അധ്യാപകരെ 
ഉപയോഗിച്ചു കൊണ്ട്‌ ചില പരിശീലന ക്ലാസ്സുകള്‍ പരിഷത്ത്‌ സംഘടിപ്പിച്ചു. സംഘ 
ടനയുടെ അന്നത്തെ ആള്‍ശേഷിയും മറ്റും വെച്ച്‌ നോക്കുമ്പോള്‍ ഇതൊരു വന്‍പ്ര 
വര്‍ത്തനമായിരുന്നു. ധാരാളം സ്കൂള്‍ അധ്യാപകരെ സംഘടനയിലേക്ക്‌ ആകര്‍ഷി 
ക്കാന്‍ ഇതു വഴി സാധിച്ചു. ) 


നമ്മുടെ ശാസ്ത്ര പാഠപുസ്തകങ്ങള്‍ ഒട്ടു മുക്കാലും വിജ്ഞാനശകലങ്ങൾ 
കുത്തി നിറച്ച പരുവത്തിലാണല്ലലോ. “ശാസ്ത്രം പ്രവര്‍ത്തനമാണ്‌” എന്ന പ്രാഥമിക 
തത്വം അവയുടെ രചയിതാക്കള്‍ വിസ്മരിച്ചുവോ എന്നു സംശയം തോന്നും. 
ഈയൊരവസ്ഥയില്‍ ഒരു മാതൃകാ ശാസ്ത്രപാഠപുസ്തകമെന്നത്‌ ഇന്നും നമു 
ക്കൊരു സ്വപ്നമാണ്‌. ഈ ദശയില്‍ ആലോ പിച്ചതിന്റെ ഫലമായി, “81 ല്‍ പ്രസിദ്ധീ 
കരിച്ച പ്രൈമറി സയന്‍സ്‌. എന്ന പുസ്തകം ശാസ്ത്ര പാഠപുസ്തകങ്ങള്‍ എങ്ങ 


8 


നെയായിരിക്കണമെന്നതിന്റെ ഒരേകദേശചിത്രം അവതരിപ്പിക്കുന്നുണ്ട്‌. ഈ മേഖല 
യില്‍ ഇനിയും കുടുതല്‍ ചെയ്യാനുള്ള ആലോചനയിലാണ്‌ സംഘടന. 


"64 ല്‍ നടത്തിയ നഴ്‌സറി അധ്യാപക പരിശീലനവും പരാമര്‍ശിക്കേണ്ടതുണ്ട്‌. 
ഇന്നും നമ്മുടെ ,പീപ്രൈമറി ക്ലാസ്സുകളില്‍ പഠിപ്പിക്കുന്നവരില്‍ ഭൂരിപക്ഷവും യഥാര്‍ഥ 
പരിശീലനം കിട്ടിയവരല്ല. പരിശീലനം കിട്ടിയവരുടെ കാര്യത്തിലാവട്ടെ, പരിശീലന 
ത്തിന്റെ കാലയളവും ഗുണമേന്മയും മതിയായ അളവിലല്ല എന്നും കാണാം. ഇന്ന്‌ 
ഏറ്റവും അശാസ്ത്രീയമായി കൈകര്യം ചെയ്യപ്പെടുന്ന മേഖല പ്രീപ്രൈമറി തന്നെ 
യാണ്‌. “84 ല്‍ ഈ മേഖലയിലെ അധ്യാപകര്‍ക്ക്‌ ലഘുവായ ചില പരിശീലനങ്ങള്‍ 
നല്‍കാന്‍ മിക്ക ജില്ലകളിലും സംഘടന ശ്രമിക്കുകയുണ്ടായി. “95 ല്‍ കോഴിക്കോടു 
വെച്ചു നടത്തിയ പ്രീപ്രൈമറി രേഖാ അവതരണവും ചര്‍ച്ചയും വെളിവാക്കുന്ന 
വസ്തുത, കൂടുതല്‍ ഗൌരവപൂര്‍വമായ ഇടപെടലും വ്യാപകമായ ബോധവത്കര 
ണവും ഈ മേഖലയില്‍ ആവശ്യമാണെന്നാണ്‌. ം 


സ്‌കൂള്‍ അധ്യാപകര്‍ക്ക്‌ പുനഃപരിശീലനം നല്‍കാന്‍ ലക്ഷ്യമിട്ടു കൊണ്ട്‌ ഒരു 
ക്യാന! "86 ല്‍ മഞ്ചേരിയില്‍ സംഘടിപ്പിക്കുകയുണ്ടായി. എങ്കിലും ഒരു അനൌദ്യോ 
ഗിക സംഘടനയെന്ന നില്യില്‍ പരിഷത്തിന്‌ അതിബൃഹത്തായ ഈ പ്രവര്‍ത്തനം 
തൃപ്തികരമായ രീതിയില്‍ തുടരാനായിട്ടില്ല. 


പുതിയ ശാസ്ത്ര പാഠപുസ്തകമൊരുക്കുന്നതു പോലെ തന്നെ പ്രധാനമാണ്‌ 
നിലവിലുള്ള പാഠപുസ്തകങ്ങള്‍ക്ക്‌ അധ്യാപക സഹായികള്‍ തയ്യാറാക്കുന്നതും. 
സര്‍ക്കാര്‍ വല്ലപ്പോഴും ഇറക്കുന്ന ഹാന്‍ഡ്‌ ബുക്കുകള്‍ എത്തേണ്ടിടത്ത്‌ എത്താ 
ത്തതു കൊണ്ടും ഭാവനാദാരിദ്ര്യം കൊണ്ടും ശുഷ്കഫലമേ ചെയ്യുന്നുള്ളു. നിലവി 
ലുള്ള പാഠപുസ്തകങ്ങളിലെ തെറ്റുകള്‍ ചുണ്ടിക്കാണിക്കുക, ആവശ്യമുള്ളേടത്ത്‌ 
കൂടുതല്‍ വിശദീകരണങ്ങള്‍ .ചേര്‍ക്കുക, സംശയനിവാരണം വരുത്തുക, ക്ലാസ്മുറി 
കളില്‍ എളുപ്പത്തില്‍ നടത്താവുന്ന പ്രവര്‍ത്തനങ്ങളും പരീക്ഷണങ്ങളും നിര്‍ദ്ദേശി 
ക്കുക എന്നിങ്ങനെ ഈ മേഖലയില്‍ ധാരാളം കാര്യങ്ങള്‍ ചേയ്യേണ്ടതുണ്ട്‌. 
ഹൈസ്‌കൂള്‍ ക്ലാസ്സുകളില്‍ ഭാതികശാസ്ര്രം കൈകാര്യം ചെയ്യുന്ന അധ്യാപകരെ 
ഉദ്ദേശിച്ച്‌ “88 ല്‍ പുറത്തിറക്കിയ “ഹൈസ്‌കൂള്‍ ഭാതികം' അത്‌ ഉപയോഗിക്കാന്‍ 
സന്ദര്‍ഭം കിട്ടിയവര്‍ക്ക്‌ നിധി കിട്ടിയ ഫലം ചെയ്തു. ഈ പ്രവര്‍ത്തനം കൂടുതല്‍ 
ക്ലാസ്സുകളിലേക്കും വിഷയങ്ങളിലേക്കും വ്യാപിപ്പിക്കണമെന്ന ആവശ്യം നിരന്തര 
മായി ഉയരുന്നുണ്ട്‌. 


“90 ല്‍ തിരുവനന്തപുരത്തു നടത്തിയ വിദ്യഭ്യാസ ശില്പശാലയാണ്‌ ഈ 
രംഗത്തെ മറ്റൊരു സംരംഭം. അക്കാദമിക്‌ വിദഗ്ദ്ധരും അധ്യാപകരും ധാരാളമായി 
പങ്കു കൊണ്ട ഈ ശില്പശാലയില്‍ കരിക്കുലം, സിലബസ്‌, അധ്യാപനരീതി, മൂല്യ 
നിര്‍ണയം, പരിശീലനം, വിജ്ഞാനമേള എന്നിവ ആഴത്തില്‍ പരിശോധിക്കുകയു 
ണ്ടായി. 


ന 


റ) 


1 മുതല്‍ 4 വരെ ക്ലാസ്സുകളിലെ ബോധന പ്രവര്‍ത്തനങ്ങള്‍ മെച്ചപ്പെടുത്താനു 
ദ്ദേശിച്ച്‌ “92-“93 ല്‍ തയ്യാറാക്കിയ മോഡ്യൂളുകള്‍ അധ്യാപനം അതിമധുരമാക്കാനും 
പഠനം രസകരമാക്കാനും വേണ്ടി പരിഷത്ത്‌ ഏറ്റെടുത്ത ബൃഹത്‌ സംരംഭമാണ്‌. 
മേല്‍ക്ലാസ്സുകളിലെ വിവിധ വിഷയങ്ങളില്‍ പെട്ട ഓരോ പാഠഭാഗവും പ്രവര്‍ത്തനാ 
ധിഷ്ഠിതമായി മാറ്റിയെഴുതാനുള്ള ശ്രമമാണ്‌ നടന്നത്‌. പൂര്‍ണത അവകാശപ്പെടാ 
നാവില്ലെങ്കിലും കേരളത്തില്‍ മറ്റൊരു പ്രസ്ഥാനവും ഇത്തരമൊരു ഉത്തരവാദിത്തം 
ഏറ്റെടുത്തിട്ടില്ലെന്ന്‌ ഓര്‍ക്കണം. തിരുവനന്തപുരം ജില്ലയില്‍ ആരംഭിച്ച പ്രവര്‍ത്തനം 
പിന്നീട സംസ്ഥാനതലത്തിലേക്ക്‌ ഉയര്‍ത്തുകയാണുണ്ടായത്‌. സമീപകാല 
കോംപ്ലക്സ്‌ പ്രവര്‍ത്തനത്തില്‍ ഈ മോഡ്യൂളുകള്‍ നല്ലതോതില്‍ പ്രയോജനപ്പെട്ടു 
വരുന്നു. 


ശാസ്ര്ര കൌതുകം മുതല്‍ ടോട്ടോച്ചാന്‍ വരെ 


ശാസ്ത്രപ്രസാധകരംഗത്ത്‌ പരിഷത്ത്‌ കൈവരിച്ചു നേട്ടങ്ങള്‍ ഇന്ത്യ 
യില്‍ത്തന്നെ അപൂര്‍വമാണ്‌. ഏറ്റവുമേറെ വിറ്റഴിക്കപ്പെടുന്ന ശാസ്ത്രമാസിക്കളും 
ബാലശാസ്ര്രഗ്രന്ഥങ്ങളും ശാസ്ര്രവിജ്ഞാനകോശങ്ങളും പരിഷത്ത്‌ പുറത്തിറ 
ക്കുന്നവയാണ്‌. പ്രസിദ്ധീകരണങ്ങളില്‍ നിന്ന്‌ ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ്‌ 
വൃത്ൃസ്തമേഖലകളില്‍ പരിഷത്ത്‌ സംഘടിപ്പിക്കുന്ന ഒട്ടുമുക്കാല്‍ പ്രവര്‍ത്തനവും 
നടക്കുന്നത്‌. ഉന്നത വിദ്യാഭ്യാസമേഖലയിലുള്ളവരെയും പ്രവര്‍ത്തകരെയും ഉദ്ദേ 
ശിച്ചു കൊണ്ട്‌ “66 ല്‍ പ്രസിദ്ധീകരണമാരംഭിച്ചു “ശാസ്ത്രഗതി”യിലൂടെയും ഹൈസ്കൂള്‍ 
വിദ്യാര്‍ത്ഥികളെ ഉദ്ദേശിച്ച്‌ “69 മുതല്‍ ഇറക്കുന്ന “ശാസ്ത്ര കേരള്‌ത്തിലൂടെയും 
പ്രൈമറി വിദ്യാര്‍ത്ഥികള്‍ക്കായി “70 മുതല്‍ പുറത്തിറക്കുന്ന “യുറീക്ക'യിലും നാളി 
തുവരെ അച്ചടിക്കപ്പെട്ട ശാസ്ത്രലേഖനങ്ങള്‍ക്കും കഥകള്‍ക്കും കവിതകള്‍ക്കും 
കുറിപ്പുകള്‍ക്കും മറ്റും യാതൊരു കണക്കുമില്ല. രജതജൂബിലി ആഘോഷിക്കുന്ന 


 “യുറീക്ക'യില്‍ കഴിഞ്ഞ 25 വര്‍ഷത്തിനുള്ളില്‍ പ്രസിദ്ധീകരിക്കപ്പെട്ട ശ്രദ്ധേയ രചന 


കളുടെ ഒരു സമാഹാരം ഇറക്കാനുള്ള ശ്രമം നടന്നു വരികയാണ്‌, 


“76 ല്‍ പുറത്തിറങ്ങിയ “ഫ്യുച്ചറോളജി"യുടെ പ്രസിദ്ധീകരണത്തോടെയാണ്‌ 
പുസ്തക പ്രസിദ്ധീകരണമേഖലയില്‍ പരിഷത്ത്‌ കൈ വെക്കുന്നത്‌. ഇതിനകം 
അഞ്ഞുറിലേറെ പുസ്തകങ്ങള്‍ ഇറങ്ങിക്കഴിഞ്ഞു. അതില്‍ ഭൂരിഭാഗവും വിദ്യാഭ്യാ 
സമേഖലയുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ളവയാണ്‌. ആഴിയുടെ അടിത്തട്ടു മുതല്‍ 


അനന്തമായ ആകാശത്തിന്റെ അതിരുകള്‍ വരെയും സൂക്ഷ്മ കണികാലോകം 


മുതല്‍ സ്ഥൂലപ്രപഞ്ചം വരെയും വിഷയമേഖല വ്യാപിച്ചു കിടക്കുന്നു. കാതുക 
വസ്തു നിര്‍മ്മാണം തൊട്ട്‌ ഗഹനമായ ശാസ്ത്രചര്‍ച്ചുകള്‍ വരെ അവയില്‍ കൈകാര്യം 
ചെയ്യപ്പെട്ടിരിക്കുന്നു. 


സമ്മാനപ്പെട്ടി (1977), സയന്‍സ്ക്രീം (1980), ബാലശാസ്ത്രസാഹിത്യമാല 
(1994) എന്നിവ ശാസ്ത്രഗ്രന്ഥമാലകളാണ്‌. 


10 


1982- ല്‍ മുതിര്‍ന്നവരെ മുഖ്യമായും ഉദ്ദേശിച്ച്‌ പുറത്തിറക്കിയ “ശാസ്ര്രക 
തുകം'” അതില്‍ കൈകാര്യം ചെയ്ത വിഷയങ്ങളുടെ വ്യാപ്തികൊണ്ടും ഗഹനത 
കൊണ്ടും മലയാളത്തിലെ സമാനതകളില്ലാത്ത ഒരു ര്രന്ഥപരിശ്രമമായി മാറിയിരി 
ക്കുന്നു. കുട്ടികളെ ഉദ്ദേശിച്ചുള്ള മറ്റു രണ്ട്‌ ജിജ്ഞാസാകോശങ്ങളാണ്‌ “എന്തു 
കൊണ്ട്‌? എന്തുകൊണ്ട്‌? എന്തുകൊണ്ട്‌" (1990), “എങ്ങനെ? എങ്ങനെ? എങ്ങനെ?” 
(1991) എന്നിവ. റ 


ഹൈസ്കൂള്‍ വിദ്യാര്‍ത്ഥികള്‍ അവരുടെ പഠനത്തിനിടയില്‍ കണ്ടു മുട്ടുന്ന 
നിരവധി ശാസ്ത്രപദങ്ങള്‍ക്കുള്ള വിശദീകരണമാണ്‌ “ഹൈസ്കൂള്‍ ശാസ്ത്ര 
നിഘണ്ടു” (1990). ശാസ്ത്രകാരന്മാരുടെ ലഘുജീവചരിത്രങ്ങളിലൂടെ ശാസ്ത്രച 
രിത്രം രചിക്കാന്‍ നടത്തിയ ശ്രമമാണ്‌ “ശാസ്ത്രചരിത്രം - ജീവചരിത്രംങ്ങളിലൂടെ” 
(1993) 


ലഘുവായ ശാസ്ര്രപരീക്ഷണങ്ങളുടെ സമാഹാരങ്ങളെന്ന നിലയിലും വിവിധ 
മേഖലകളുടെ സവിശേഷപഠനങ്ങളെന്ന നിലയിലും ലളിതവും രസകരവുമായ 
ശൈലിയില്‍ എഴുതപ്പെട്ട പുസ്തകങ്ങളുടെ ലിസ്റ്റ്‌ വളരെ നീണ്ടതാണ്‌. കുട്ടികളിലെ 
അന്വേഷണവാസനയെ ശ്രവേഷണതലത്തിലേക്ക്‌ ഉയര്‍ത്തിയെടുക്കാന്‍ ലക്ഷ്യം 
വെച്ച രണ്ടു കൃതികളാണ്‌ “ശാസ്ത്രാന്വേഷണ പ്രൊജക്ടുകളും പരിക്ഷണങ്ങളും” 
എന്ന ആദ്യകാല കൃതിയും ഈ വര്‍ഷം പുറത്തിറക്കിയ “കുട്ടികളുടെ പ്രോജക്ട 
എന്ത്‌? എങ്ങനെ?” എന്ന ഗ്രന്ഥവും 


ബോധനരംഗത്തെ മാറ്റങ്ങള്‍ക്കായി നിലകൊള്ളുന്ന സംഘടനയെന്ന നില 
യില്‍ ഈ രംഗത്തെ മൌാലികഗ്രന്ഥങ്ങള്‍ മലയാളത്തില്‍ തര്‍ജ്ജമ ചെയ്ത്‌ പ്രസിദ്ധീ 
കരിക്കാനും സംഘടന ശ്രമിച്ചിട്ടുണ്ട്‌. ഗിജുബായി ബഘേകയുടെ ഗുജറാത്തി രചന 
യായ 'ദിവാസ്വപ്ന'വും (1987) തെത്സുകോ കുറോയാനഗിയുടെ ജപ്പാനീസ്‌ കൃതി 
യായ 'ടോട്ടോച്ചാനും” (1991) ഈ ഗണത്തില്‍ പെടുന്നു. കുട്ടികളുടെ പ്രത്യേക 
താല്‍പര്യം പിടിച്ചെടുത്ത തര്‍ജ്ജമകളാണ്‌ “ഇത്തിരിശാസ്ത്രം' (അരവിന്ദ്‌ ഗുപ്ത), 
“കളിച്ചെപ്പ്‌' (അരവിന്ദ്‌ ഗുപ്ത, രമേശ്‌ കോത്താരി) എന്നിവ. 


നഴ്‌സറി രംഗത്തെ പ്രശ്നങ്ങളെ ഗൌരവപൂര്‍വ്വം സമീപിക്കുന്ന ഗ്രന്ഥങ്ങളാണ്‌ 
“നഴ്‌സറി വിദ്യാഭ്യാസം എന്ത്‌? എന്തിന്‌? എങ്ങിനെ?”, “വിദ്യാഭ്യാസം 5 വയസ്സിനു 
മുമ്പ്‌” എന്നിവ. 


വിദ്യാഭ്യാസ രംഗത്തെ അശാസ്ത്രീയതകളെ കാലാകാലം കടന്നാക്രമിച്ചു 
കൊണ്ടും വിദ്യാഭ്യാസ രംഗത്ത്‌ അടിയന്തിരമായി വരുത്തേണ്ട പരിഷ്കരണങ്ങള്‍ 
നിര്‍ദ്ദേശിച്ചു കൊണ്ടും ഒട്ടേറെ ലഘു ലേഖകള്‍ ഇറക്കുകയുണ്ടായി. “82 ല്‍ പ്രസിദ്ധീ 
കരിച്ച വിദ്യാഭ്യാസ രേഖ വ്യാപകമായ ചര്‍ച്ചുകള്‍ ഉയര്‍ത്തുകയുണ്ടായി. “വിദ്യാ 
ലയവും രക്ഷിതാവും” (1983), “വിദ്യാഭ്യാസരംഗത്തെ അശാസ്ത്രീയതകളെ ചെറു 
ക്കുക” (1983), “വിദ്യാഭ്യാസത്തിന്റെ വെല്ലുവിളികള്‍” (1985), “സ്വകാര്യവത്കരിക്കപ്പെ 


1 


ടുന്ന വിദ്യാഭ്യാസം” (1986), ” വിദ്യാഭ്യാസ രംഗത്തെ അശാസ്ധ്രീയതകള്‍' (1988), 
“കേരളത്തിലെ വിദ്യാഭ്യാസം ഒരു പുനര്‍ നിര്‍ണയം” (1991), “കേരളത്തിലെ വിദ്യാ 
ഭ്യാസ പരിഷ്കാരം - ചില നിര്‍ദ്ദേശങ്ങള്‍” (1992), “കേരളത്തിലെ വിദ്യാഭ്യാസം - 
പ്രശ്നങ്ങളും കടമകളും” (1994), എന്നിവ ലഘുലേഖകളില്‍ ചിലതാണ്‌. 


ഏറണാകുളം പദ്ധതി മുതല്‍ അക്ഷരകേരളം പരിപാടി വരെ 


ബഹുഭൂരിപക്ഷവും നിരക്ഷരതയിലാണ്ട ഒരു രാജ്യത്ത്‌ ശാസ്ര്രീയമായ അറി 
വുകളുടെ വ്യാപനം എളുപ്പമല്ല. അറിയുകയാണ്‌ മാറ്റത്തിന്റെ ആരംഭം എന്നതു 
കൊണ്ട്‌ എല്ലാവരെയും അറിയാന്‍ പ്രാപ്തരാക്കുകയാണ്‌ വേണ്ടതെന്ന്‌ മുമ്പേതന്നെ 
പരിഷത്ത്‌ കണ്ടെത്തിയിരുന്നു. സാക്ഷരതാ പ്രവര്‍ത്തനങ്ങള്‍ക്കായി ഒരു സബ്‌ 
കമ്മിറ്റി തന്നെ 1977 ല്‍ രൂപീകരിച്ചു. അടുത്ത അഞ്ചു വര്‍ഷത്തിനകം മുഴുവന്‍ കേര 
ളീയരേയും സാക്ഷരരാക്കാന്‍ ഉദ്ദേശിച്ചു കൊണ്ടുള്ള ഒരു പ്രൊജക്ട്‌ റിപ്പോര്‍ട്ട 
“78 ല്‍ തയ്യാറാക്കുകയുണ്ടായി. “79 ല്‍ ഗ്രാമശാസ്ത്രസമിതികളുടെ നേതൃത്വത്തില്‍ 
കുറേ സാക്ഷരതാ ക്ലാസ്സുകള്‍ ആരംഭിക്കുകയുമുണ്ടായി. എന്നാല്‍ ഒറ്റപ്പെട്ട രപവര്‍ത്ത 
നങ്ങള്‍ ഈ രംഗത്ത്‌ കാര്യമായ ഫലങ്ങള്‍ ചെയ്യില്ലെന്ന്‌ വളരെ വേഗം വ്യക്തമായി. 


സാക്ഷരതാ പ്രവര്‍ത്തനം വീണ്ടും സംഘടനയുടെ മുഖ്യ പരിഗണനയില്‍ 
വരുന്നത്‌ “86 ല്‍ എറണാകുളത്തു വച്ച്‌ നടന്ന 23-ഠം വാര്‍ഷിക സമ്മേളനത്തിലാണ്‌. 
അഞ്ചു വര്‍ഷത്തിനകം കേരളത്തെ സമ്പൂര്‍ണ്ണ സാക്ഷരതയിലെത്തിക്കണമെന്ന 
പ്രമേയം സമ്മേളനം അംഗീകരിച്ചു. “91 ല്‍ കേരളം സമ്പൂര്‍ണ സാക്ഷരമായി പ്രഖ്യാ 
പിക്കപ്പെട്ടപ്പോള്‍ വാസ്തവത്തില്‍ ഈ സ്വപ്നം യാഥാര്‍ഥ്യമാവുകയായിരുന്നു. 


“89 ജനുവരി 26 മുതല്‍ “90 ഫെ.്ബുവരി 4 വരെ നടന്ന എറണാകുളം സാക്ഷ 
രതാ പദ്ധതി ദേശീയ സാക്ഷരതാ മിഷന്‍ പരിഷത്തിന്‌ അനുവദിച്ച ഒരു പ്രൊജക്ട 
ആയിരുന്നു. എന്നാല്‍ ഒറ്റപ്പെട്ട പ്രവര്‍ത്തനം അഭികാമ്യമല്ലെന്ന തീരുമാനത്തിന്റെ 
വെളിച്ചത്തില്‍ പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു സൊസൈറ്റിയെ ആ പ്രവര്‍ത്തനം 
ഏല്‍പ്പിച്ചു കൊണ്ട്‌ അതിന്റെ എല്ലാ രംഗത്തും മറ്റുള്ളവരോടൊപ്പം ആവോളം മുഴു 
കാനാണ്‌ സംഘടന ശ്രമിച്ചത്‌. “90 ഫെബ്രുവരി 4 മുതല്‍ “91 ഏപ്രില്‍ 18 വരെ നടന്ന 
അക്ഷരകേരളം പരിപാടിയിലും സംഘടനയുടെ നിലപാട ഇതു തന്നെയായിരുന്നു. 


സംഘടന നാളതുവരെ നേടിയെടുത്ത അനുഭവ പാഠങ്ങളും കര്‍മ്മപരിപാടി 
കളും സംഘടനാശേഷിയുമൊക്കെ സാക്ഷരതാ പ്രവര്‍ത്തനത്തില്‍ പൂര്‍ണമായും 
വിനിയോഗിച്ചു. പ്രസ്തുത കാലയളവില്‍ മറ്റു രംഗത്തെ പ്രവര്‍ത്തനങ്ങളൊക്കെയും 
ഏതാണ്ട്‌ മരവിപ്പിക്കേണ്ടി വന്നു. സംഘടനയുടെ മുഖ്യ പ്രവര്‍ത്തകരൊക്കെയും 
പദ്ധതിയുടെ ഏതെങ്കിലും മേഖലയില്‍ മുഴുവന്‍ സമയവും പ്രവര്‍ത്തിച്ചിരുന്നു. 
പ്രചാരണരംഗത്ത്‌ കലാ ജാഥകളിലൂടെ പരിഷത്ത്‌ സമാഹരിച്ച അനുഭവം അങ്ങേ 
യറ്റം സഹായകമായി. ഗവേഷണരംഗത്തെ അനുഭവങ്ങള്‍, പ്രവര്‍ത്തനങ്ങള്‍ ചിട്ടപ്പെ 
ടുത്താനുതകി. ബോധനമേഖലയിലെ കയ്യിരിപ്പുകള്‍ പഠനരംഗം സജീവമാക്കി. 


12, 


സംഘടനയ്ക്ക്‌ അന്നു വരെ വശമില്ലാതിരുന്ന മറ്റേറെ പ്രവര്‍ത്തനങ്ങളും സന്ദര്‍ഭവ 
ശാല്‍ രൂപപ്പെടുത്താനായി. ജീവിതത്തിന്റെ നാനാ തുറകളിലും പെട്ട പ്രസ്ഥാനങ്ങ 
ളിലും വ്യക്തികളും ഒന്നു ചേര്‍ന്നു കൊണ്ടു മുന്നോട്ടു കൊണ്ടു പോയ പദ്ധതിയില്‍ 
പരിഷത്തിന്റെ സംഭാവന വലുതായിരുന്നു. വിശാലമായ ഒരു ചട്ടക്കൂടിനകത്ത്‌ രൂപ 
കല്‍പന ചെയ്ത പദ്ധതിയില്‍ അന്നന്നത്തെ അനുഭവങ്ങളാണ്‌ .അടുത്ത ചുവട്‌ 
എന്തെന്ന്‌ നിശ്ചയിച്ചു കൊണ്ടിരുന്നത്‌. പങ്കാളിത്ത ആസൂത്രണത്തിന്റെ ഉദാത്ത 
മാതൃകയായിരുന്നു അക്ഷരകേരളം സമ്പൂര്‍ണ സാക്ഷരതാ പരിപാടി. 


4500 കലാകാരന്മാരെ പങ്കെടുപ്പിച്ചു കൊണ്ട്‌ 300 കലാജാഥകളിലൂടെ 15000 
ക്രേന്ദങ്ങളില്‍ പ്രചരണ - ബോധന പരിപാടികള്‍ നടത്തുകയുണ്ടായി. 2,37,650 
ഇന്‍സ്6്ടക്റ്റര്‍മാരും 26,355 മാസ്റ്റര്‍ ട്രെയിനര്‍മാരും 3,000 റിസോഴ്‌സ്‌ പേഴ്‌സണ്‍സും 
200 കീ-റിസോഴ്‌സ്‌ പേഴ്‌സണ്‍സും എണ്ണമറ്റ പ്രവര്‍ത്തകരും ഒത്തു പിടിച്ചാണ്‌. കേര , 
ളജനത 12 ലക്ഷത്തിലേറെപ്പേരെ ഒരു വു്‌ കൊണ്ട്‌ സാക്ഷരതയുടെ വീഥിയിലെ 
ത്തിച്ചത്‌. 


ഒരു ജനകീയ വിദ്യാഭ്യാസ യജ്ഞം എന്ന നിലയില്‍ അക്ഷര കേരളം പരി 
പാടി പലതു കൊണ്ടും പ്ൂ്ീവ രൂപങ്ങളില്‍ നിന്നുമുള്ള വഴി മാറി നടപ്പായിരുന്നു.. 
ഏതു മേഖലയിലും ഭാവിയില്‍ നടക്കാനിരിക്കുന്ന വികസന മുന്നേറ്റങ്ങള്‍ക്ക്‌ 
അന്നത്തെ അനുഭവം വറ്റാത്ത ആവേശം പകരും, പരിഷത്തില്‍ നിന്ന്‌ പ്രസ്തുത പരി 
പാടി നേടിയതിലേറെ, അഭൂതപൂര്‍വമായ ആ അനുഭവത്തില്‍ നിന്ന്‌ പരിഷത്ത്‌ ഏറെ 
നേടി എന്നു പറയുന്നതാണ്‌ ശരി. തുടര്‍ പ്രവര്‍ത്തനങ്ങള്‍ വമ്പിച്ച പരാജയം വരിച്ചെ 
കിലും അക്ഷരകേരളം പദ്ധതിയുടെ ഫലശ്രുതികള്‍ അത്ര വേഗം മായില്ല. ഇന്നും 
മറ്റു സംസ്ഥാനങ്ങളിലെ നൂറു കണക്കിനു ജില്ലകളില്‍ ഈ ചരിത്ര വിജയത്തിന്റെ 
അല പതിന്മടങ്ങായി വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ദൃശപ്രവര്‍ത്തനങ്ങളുടെ 
അംഗീകാരമായാണ്‌ സാക്ഷരതാ പ്രവര്‍ത്തനത്തിനുള്ള യുനെസ്കോയുടെ കിംങ്‌ 
സെജോങ്‌ അവാര്‍ഡ്‌ 1990ല്‍ ലഭിച്ചത്‌. 


അക്ഷര വേദി മുതല്‍ പഞ്ചായത്ത്‌ സ്കൂള്‍ കോംപ്ലക്സ്‌ വരെ 


ഷ്ലാസ്‌ റും പഠനനിലവാരം മെച്ചപ്പെടുത്താന്‍ സ്‌കുളുകള്‍ക്കകത്തും വിദ്യാര്‍ത്ഥി 
കളുടെ പൊതുവായ വികസനം ലക്ഷ്യം വച്ച്‌ സ്കൂളുകള്‍ക്കും പുറത്തും നടത്തിയ 
പ്രവര്‍ത്തനങ്ങളാണ്‌ വിദ്യാഭ്യാസ രംഗത്ത്‌ സംഘടന പൊതുവില്‍ ചെയ്തു വന്നത്‌. 
ഒപ്പം ബഹുജനബോധന രംഗത്തെ പ്രവര്‍ത്തനവും അതിന്റെ ഭാഗമായി ഏറ്റെടുത്ത 
സാക്ഷരതാപ്രവര്‍ത്തനവും മറ്റൊരു ഭാഗത്തും നടന്നു. എന്നാല്‍ സ്‌കൂളിലെ നല്ലൊരു 
വിഭാഗം കുട്ടികളും പ്രാഥമികമായ സിദ്ധികള്‍ നേടാതെയാണ്‌ ഉയര്‍ന്ന ക്ലാസ്സുകളി 
ലേക്ക്‌ പ്രമോട്ട്‌ ചെയ്യുപ്പെടുന്നതെന്നും ബഹുജന സാക്ഷരതാ പ്രവര്‍ത്തനം സ്കൂളു 
കളിലേക്കു കൂടി വ്യാപിപ്പിക്കേണ്ട ദുരവസ്ഥ നിലനില്‍ക്കുന്നുവെന്നും മനസ്സിലാ 
ക്കാന്‍ സംഘടന അല്പം വൈകി. അക്ഷരബോധധവും പ്രാഥമിക ഗണിതബോധവും 
ഇല്ലാത്ത കൂട്ടികളില്‍ പഠനം രസകരമാക്കാനും മറ്റും നടത്തുന്ന പൊതുപ്രവര്‍ത്തന 


13 


ങ്ങള്‍ അത്ര കണ്ട്‌ ഫലം ചെയ്യില്ലല്ലോ. ഏതായാലും എണ്‍പതുകളുടെ മധ്യത്തില്‍ 
തന്നെ പ്രശ്നം സംഘടനയുടെ ഗൌരവ പരിഗണനയ്ക്കു വരികയും തല്‍സംബന്ധ 
മായ ചില പ്രവര്‍ത്തനങ്ങള്‍ ആരംഭിക്കുകയും ചെയ്തു. 


ഒറ്റപ്പെട്ട ചില സ്‌കൂളികളിലാണ്‌ ആദ്യം ഇടപെട്ടത്‌. പാട്ടും കളികളും പ്രവര്‍ത്ത 
നവുമൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട്‌ മൂന്നു മാസം പ്രവര്‍ത്തിച്ചപ്പോള്‍ ഫലം ആശാ 
വഹമായിരുന്നു. പ്രസ്തുത പദ്ധതി ഒന്നു കൂടി പരിഷ്കരിച്ചു കൊണ്ട്‌ “88 - “89 വര്‍ഷ 
ത്തില്‍ കോഴിക്കോടു ജില്ലയിലെ ചില വിദ്യാലയങ്ങളിലും തിരുവനന്തപുരം ജില്ല 
യിലെ അമ്പതോളം വിദ്യാലയങ്ങളിലും നിരക്ഷരതാ നിര്‍മാര്‍ജനപരിപാടി നടപ്പി 
ലാക്കി. കുട്ടികളില്‍ ദൃശ്യമായ മാറ്റം അധ്യാപകരിലും പ്രവര്‍ത്തകരിലും ഒരേ 
തോതില്‍ ആവേശമുണര്‍ത്തി. വീണ്ടും നിരവധി ചര്‍ച്ചകളും ശില്പശാലകളും വഴി 
പരിപാടിയെ ഒന്നു കൂടി ചിട്ടപ്പെടുത്തികൊണ്ട്‌ “89-“90 വര്‍ഷത്തില്‍ തിരുവനന്തപു 
രത്തെ 350 ലേറെ വിദ്യാലയങ്ങളില്‍ പരിപാടി നടപ്പിലാക്കി. ഇതിന്റെ ഭാഗമായി 
“അക്ഷരവേദി” എന്ന കൈപുസ്തകവും “89 ല്‍ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. 


നിരക്ഷരതാ സര്‍വേ, അധ്യാപക പരിശീലനം, രണ്ടു മാസം നീണ്ടു നിന്ന ചിട്ട 
യായ അക്ഷരമുറപ്പിക്കല്‍ പ്രവര്‍ത്തനം എന്നീ ക്രമത്തില്‍ പരിപാടി മുന്നേറി. സര്‍വേ 
യില്‍ ഉള്‍പ്പെടുത്തിയ 64,668 കുട്ടികളില്‍ ഏതാണ്ട്‌ 30% പേര്‍ വളരെ പിന്നോക്കമാ 
ണെന്ന്‌ പ്രിടെസ്റ്റില്‍ കണ്ടെത്തി. പരിപാടി നടപ്പിലാക്കിയതിന്റെ ഫലമായി പിന്നോ 
_ ക്കമായിരുന്ന വിദ്യാര്‍ത്ഥികളില്‍ 90% പേരേയും നിശ്ചിത നിലവാരത്തിനു മുകളിലെ 
' ത്തിക്കാന്‍ കഴിഞ്ഞുവെന്ന്‌ പോസ്റ്റ്‌ ടെസ്റ്റ്‌ തെളിയിച്ചു. 


തൊട്ടടുത്ത വര്‍ഷങ്ങളില്‍ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്‌ വ്യാപിച്ച 
“അക്ഷരവേദി” പ്രവര്‍ത്തനത്തിന്‌ വീണ്ടുമൊരാക്കം ലഭിക്കുന്നത്‌ 1992-“93 ലാണ്‌. 
ഇക്കൊല്ലമാണ്‌ പരിഷത്തും ജില്ലാ കൌണ്‍സിലും ഡ്വയറ്റും ചേര്‍ന്ന്‌ “അക്ഷരപു 
ലരി'യെന്ന പേരില്‍ മേല്‍പ്രവര്‍ത്തനം കുറെക്കൂടി കാര്യക്ഷമമായി കാസര്‍ഗോഡ്‌ 
ജില്ലയില്‍ മൊത്തമായി നടപ്പിലാക്കിയത്‌. 


“അക്ഷരകേരളം', “അക്ഷരവേദി”, “അക്ഷരപ്പുലരി' എന്നിവയിലൂടെ സംഘ 
പ്രവര്‍ത്തനം വഴി വിദ്യാലയത്തിനകത്തും പുറത്തും നടത്തുന്ന ഏതൊരു നവീക 
രണ പരിപാടിയും കേരളത്തില്‍ വിജയം വരിക്കുമെന്ന്‌ തെളിയിക്കപ്പെട്ടു. വിദ്യാലയ 
ങ്ങളില്‍ സമഗ്രമായ ഒരിടപെടലിന്‌ പരിഷത്തിന്‌ ധൈര്യം നല്‍കിയത്‌ മേല്‍ അനുഭ 
 വങ്ങളാണ്‌. വര്‍ഷങ്ങളായി ബോധന - മൂല്യനിര്‍ണയ രംഗങ്ങളില്‍ സംഘടന നടത്തി 
വരുന്ന ഒറ്റപ്പെട്ട പ്രവരത്തനങ്ങള്‍ വിശദമായ വാര്‍ഷിക പദ്ധതിയുടെ രൂപത്തില്‍ 
നമ്മുടെ സ്‌കൂളുകളില്‍ നടപ്പിലാക്കാനുള്ള ആലോചനയാണ്‌ ഒടുവില്‍ 1992-“93 ല്‍ 
ശിവപുരം സ്കൂള്‍ കോംപ്ലക്സ്‌ പരിപാടിയായി മാറിയത്‌. 


വര്‍ഷങ്ങള്‍ക്കു മുമ്പ്‌ ഒരു പരാജയമായി എഴുതിത്തള്ളിയ സ്‌കൂള്‍ കോംപ്ലക്സ്‌ 
_ സങ്കല്‍പമാണ്‌ ഇതിനായി സംഘടന ഉപജീവിച്ചത്‌. ജനകീയവല്‍ക്കരണത്തിന്റെ 


14 


അഭാവമായിരുന്നു കോത്താരി കമ്മീഷന്‍ നിര്‍ദ്ദേശമായ സ്‌കൂള്‍ കോംപ്ലക്സ്‌ 
പ്രവര്‍ത്തനം എഴുപതുകളില്‍ കേരളത്തിലടക്കം പരാജയപ്പെടാന്‍ കാരണമായ 
തെന്ന്‌ സംഘടന വിലയിരുത്തി. പരിഷത്ത്‌ തയ്യാറാക്കിയ പ്രൊജക്ട്‌ ഉപയോഗിച്ച 
സ്കൂള്‍ തലത്തിലും കോംപ്ലക്സ്‌ തലത്തിലും ജനകീയ സമിതികള്‍ രൂപീകരിച്ചു 
കൊണ്ട്‌ ജില്ലാ കൌണ്‍സിലിന്റെ മുഖ്യ നേതൃത്വത്തില്‍ തദ്ദേശസ്വയംഭരണ സ്ഥാപന 
ങ്ങളും വിദ്യാഭ്യാസ വകുപ്പും നാട്ടുകാരും ഒത്തു പിടിച്ചപ്പോള്‍ ശിവപുരം കോംപ്ലക്സ്‌ 
ഒരു വിജയമായി. 


നാലു പഞ്ചായത്തുകളിലും ഒരു മുനിസിപ്പാലിറ്റിയിലുമായി വ്യാപിച്ചു കിടന്ന 
28 എല്‍.പി. / യു.പി. സ്‌കൂളുകളെ ശിവപുരം ഹൈസ്കുളുമായി ബന്ധിപ്പിച്ചു 
കൊണ്ട്‌ 1 മുതല്‍ 27 വരെ ക്ലാസ്സുകളിലാണ്‌ ആദ്യ വര്‍ഷം പരിപാടി നടപ്പിലാക്കിയത്‌. 
എന്നാല്‍ സ്‌കൂളുകളുടെ ബാഹുല്യവും ക്ലാസ്സുകളുടെ എണ്ണക്കൂടുതലും പദ്ധതി 
മേഖലയുടെ വിസ്തൃതിയും പരിപാടിയെ വല്ലാതെ ശ്രമകരമാക്കി. ഒന്നിലേറെ 
തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങളെ യോജിപ്പിച്ചു കൊണ്ടു പോകുന്നതും എളുപ്പ 
മായിരുന്നില്ല. കുറച്ചു മാര്തം സ്‌കൂളുകള്‍ ഉള്‍പ്പെടുന്ന ഒരു പഞ്ചായത്തില്‍ പരിപാടി 
നടപ്പിലാക്കുന്നതാണ്‌ എന്തു കൊണ്ടും അനുയോജ്യമെന്ന്‌ മനസ്സിലായി. തൊട്ട 
ടുത്ത വര്‍ഷം കണ്ണൂരിലെ ക്ലല്ല്യാശ്ശേരിയിലും കാസര്‍ഗോട്ടെ മടിക്കൈയിലും ആരം 
ഭിച്ച കോംപ്ലക്സുകള്‍ പഞ്ചായത്ത്‌ സ്‌കൂള്‍ കോംപ്ലക്സുകളായിരുന്നു. ഇവയുടെ 
വിജയമാണ്‌ തൊട്ടടുത്ത വര്‍ഷം തൃശൂരിലെ പെരിഞ്ഞനത്തും കണ്ണൂരിലെ ധര്‍മ 
ടത്തും പുതിയ കോംപ്ലക്സുകള്‍ ആരംഭിക്കാന്‍ പ്രേരകമായത്‌. ഏതാണ്ട്‌ ഇതേ 
കാലത്തു തന്നെ കോഴിക്കോട്ടും മറ്റു ചില ജില്ലകളിലും വേറെയും കോംപ്ലക്സു 
കള്‍ക്ക്‌ തുടക്കമിട്ടിരുന്നു. സ്കൂളുകളുടെ ഗുണനിലവാരം വര്‍ദ്ധിപ്പിക്കാന്‍ സ്‌കൂള്‍ 
കോംപ്ലക്സ്‌ സംവിധാനം പുതിയ രൂപത്തില്‍ ആവിഷ്കരിക്കുന്നത്‌ ഫലപ്രദമാ 
ണെന്ന്‌ അംഗീകരിച്ച സര്‍ക്കാര്‍ “95-“96 ല്‍ ഈ പരിപാടി സംസ്ഥാനമാകെ വ്യാപി 
പ്പിക്കുകയും ചെയ്തു. 


കോംപ്ലക്സ്‌ അനുഭവങ്ങള്‍ സംസ്ഥാനമെങ്ങും പ്രചരിപ്പിക്കാന്‍ ഉദ്ദേശിച്ചു 
കൊണ്ട്‌ “95 ല്‍ പരിഷത്ത്‌ ഒരു ലഘു ലേഖ പുറത്തിറക്കിയിട്ടുണ്ട്‌. 


പ്രാദേശിക സാഹചര്യത്തിനിണങ്ങിയ മോഡ്യൂളുകള്‍ രൂപപ്പെടുത്തുന്ന 
തിലും പുറം വൈദഗ്ദ്ധ്യം ഉപയോഗിച്ചു കൊണ്ട്‌ പഠനോപകരണങ്ങള്‍ നിര്‍മ്മി 
ക്കുന്ന കാര്യത്തിലും മടിക്കൈ കോംപ്ലക്സ്‌ ചില മുന്നേറ്റങ്ങള്‍ നടത്തി. മൂന്നാം 
വര്‍ഷത്തേക്കു കടന്ന കല്ല്യാശ്ശേരി കോംപ്ലക്സില്‍ മൂല്യനിര്‍ണയ രംഗത്ത്‌ തുടര്‍ന്നു 
വരുന്ന പുത്തന്‍ രീതി അദ്ധ്യാപകരുടെ കര്‍മ്മശേഷിയിലും പരിഷ്കരണത്തെ 
സ്വാഗതം ചെയ്യാനുള്ള മനോഭാവത്തിലും കൂടുതല്‍ വിശ്വാസമര്‍പ്പിക്കാന്‍ പ്രേരിപ്പി 
ക്കുന്നു. ബഹുജനസഹായത്തോടെ സ്കൂളിനാവശ്യമായ അത്യാവശ്യ ഭാതിക 
സൌകര്യങ്ങള്‍ ഏര്‍പ്പെടുത്താന്‍ സാധിക്കുമെന്ന്‌ പെരിഞ്ഞനം അനുഭവം വ്യക്തമാ 
ക്കുന്നു. മോണിറ്ററിങ്ങ്ലും ജനകീയ പങ്കാളിത്തം സാധ്യമാണെന്നു വാര്‍ഡുതല 
വിദ്യാഭ്യാസ സമിതികളുടെ പ്രവര്‍ത്തനം സ്‌കൂള്‍ പ്രവര്‍ത്തനത്തെ ഗുണകരമായി 


ി 


സ്വാധീനിക്കുമെന്നും ധര്‍മ്മടം ഓര്‍മ്മിപ്പിക്കുന്നു. പുതുമയാര്‍ന്ന വിവിധങ്ങളായ നിര 
വധി പരീക്ഷണ സംരംഭങ്ങള്‍ മേല്‍ കോംപ്ലക്സുകളിലും മറ്റുമായി അരങ്ങേറിക്ക 
ഴിഞ്ഞു. ) 


സ്‌കൂള്‍ എന്നത്‌ കേവലമൊരു വിദ്യാദാന ക്രേന്രം മാത്രമല്ല. സമൂഹത്തിന്റെ 
അഭിലാഷത്തിനും താലപര്യത്തിനുമനുസരിച്ച്‌ നമ്മുടെ കുട്ടികളെ വളര്‍ത്തിക്കൊണ്ടു 
വരാന്‍ പ്രയോജനപ്പെടേണ്ട പൊതു സ്ഥാപനമാണത്‌. പഞ്ചായത്ത്‌ രാജ്‌ സ്ഥാപന 
ങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട്‌ പൊതു വിദ്യഭ്യാസസ്ഥാപനങ്ങളെ സമൂഹത്തിന്റെ 
പൊതു സംരക്ഷണയിലേക്ക്‌ ഉയര്‍ത്തിയെടുക്കുകയാണ്‌ നാമിനി ചെയ്യേണ്ടത്‌. 
അക്കാദമികവും അല്ലാത്തതുമായ എല്ലാ മേഖലയിലും സമൂഹം കൂട്ടമായി ഇടപെടു 
കയും മികച്ച വിദ്യാഭ്യാസം നമ്മുടെ സ്‌കൂളുകളില്‍ ലഭിക്കുന്നുവെന്ന്‌ ഉറപ്പുവരുത്ത; 
കയും വേണം. വിദ്യാഭ്യാസത്തിന്റെ സാമൂഹ്യവത്കരണമെന്നത്‌ പല വിധ മൂല്യങ്ങ 
ളുടേയും സാക്ഷാത്കാരത്തിന്‌ ആവശ്യമാണ്‌. എല്ലാവര്‍ക്കു തുല്യമായ നീതി ലഭ്യ 
മാക്കുന്നതിന്റെ ഭാഗമാണ്‌ എല്ലാവര്‍ക്കും മെച്ചപ്പെട്ട, സമാനമായ സാകര്യങ്ങളോടു 
കൂടിയ വിദ്യാഭ്യാസം നല്‍കുകയെന്നത്‌. ഭരണഘടനാപരമായ ഒരു ബാദ്ധ്യതയില്‍ 
നിന്ന്‌ നമ്മുടെ സര്‍ക്കാരുകള്‍ പിന്നോട്ടു പോകുമ്പോള്‍, കയ്യും മെയ്യും ചേര്‍ത്തു 
കൊണ്ട്‌ നാമതിനെ ചെറുത്തു തോല്‍പിക്കണം. സ്‌കൂളിനകത്തും പുറത്തും നട 
ക്കുന്ന ദ്വിമുഖസമരത്തിലൂടെ മാത്രമേ ജനങ്ങളെ ഒറ്റക്കെട്ടായി ഈ പോരാട്ടത്തില്‍ 
അണിനിരത്താനാവു. അക്കാദമിക രംഗത്ത്‌ മൂന്നു ദശാബ്ദത്തിലേറെയായി പരി 
ഷത്ത്‌ നടത്തി വരുന്ന പ്രവര്‍ത്തനങ്ങള്‍ സവിശേഷമായ ഒരു സമരരുപമാണെന്നും 
നാളേക്കു വേണ്ട വിദ്യാഭ്യാസം രൂപപ്പെടുത്താനുള്ള ഒരു പരിശ്രമമായിരുന്നു അതെന്നും 
ഇന്നു നാം തിരിച്ചറിയുകയാണ്‌. 


റ 








1൦ ബോധന മാധ്യമം മാത്ൃഭാഷയാക്കുക. 


൦ അണ്‍എയ്ഡഡ്‌ -- ഇംഗ്ലീഷ്‌ മീഡിയം സ്‌കൂളുകള്‍ നിര്‍ത്തലാ 
ക്കുക. ) 


1൦ അശാസ്ത്രീയമായ രീതിയില്‍ വിദ്യഭ ാസസ്ഥാപന്റങ്ങള്‍ അനു 
വദിക്കുന്നത്‌ നിര്‍ത്തുക. 


൦ ഹയര്‍സെക്കന്ററിതലം വരേയുള്ള എല്ലാ വിദ്യാഭ്യാസസ്ഥാ 
പനങ്ങളും തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങള്‍ക്ക്‌ കൈമാറുക. 


൦ പൊതുവിദ്യാഭൃഎസം തൊഴിലധിഷ്ഠിതമാക്കുക. 


൦ ഉന്നത വിദ്യാഭ്യാസം സംസ്ഥാനത്തിന്റെ വികസന - വൈജ്ഞാ 
നികാവശ്യങ്ങള്‍ക്ക്‌ അനുസരിച്ച്‌ പുനരാവിഷ്കരിക്കുക. 


൪൦ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ തലങ്ങളിലും സാമൂഹ്യ നിയ്ര്്രണം 
ഉറപ്പാക്കുക. 





1൭ (0744 11: 1/8 00.95 51% 0300 17. 15/95 





വട ്ഥം ചഥചംലപ്ഥ്ഠസ്ഥല ചച്ഥ്ഥാര്‍ി ൭ 
215൫൦0 ൧ ൨15൩൦ 0) : ഞ്ച ടട ടച്വ്ല ഫട്‌, 1നന്ടടഥ. ഭ 
20൦: 5. 3/- 


